00 


Government of Kerala 
കേരള സർക്കാർ 

2011 


Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


सत्यमेव जयते 


A 


GOVERNN 


- 
കര 


T 


ള സർക്ക 
VMENT OF 


ാർ 
KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


1st November 2011 

2011 നവംബർ 1 
10th Karthika 1933 
1933 കാർത്തികം 10 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


WAYANAD DISTRICT 


മാനന്തവാടി സബ് കളക്ടറുടെ നടപടിക്രമം 


നമ്പർ എ -5022 / 2011 ( 1). 


- 2011 സെപ്റ്റംബർ 28. 


വിഷയം: - ഭൂമിയുടെ ന്യായ വില നിർണ്ണ യം - വില 

നിർണ്ണയിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
സൂചന: - (1) ശ്രീ. യൂസഫ്, പാറപീടികയിൽ വീട്, ചൂരൽമല , 

വെള്ളാർമല പി . ഒ., മേപ്പാടി എന്നയാളുടെ 
7 - 3- 2011- ലെ അ പേക്ഷ . 


( 2 ) വൈത്തിരി തഹശീൽദാരുടെ 2 - 9 - 2011 - ലെ 

എ3- 5463/11 നമ്പർ റിപ്പോർട്ട്. 
(3) കൽപ്പറ്റ സബ് രജിസ്ട്രാറുടെ 6-7 - 2011- ലെ 

സി -216 /11 നമ്പർ കത്ത് . 


6 - 7 - 2011 - 


ലെ 


( 4 ) വൈത്തിരി തഹശീൽദാരുടെ 23 - 9 - 2011 - ലെ 

എ3- 5645 / 11 നമ്പർ ഫോൺ സന്ദേശം. 


- വൈത്തിരി താലൂക്ക്, വെള്ളരിമല വില്ലേജിൽ റീ സർവ്വ 
നമ്പർ 142 / 8 ഭൂമിയുടെ ന്യായവില നിശ്ചയിക്കാൻ വേണ്ട 
നടപടി സ്വീകരിക്കുവാൻ സൂചന (1) പ്രകാരം ശ്രീ . യൂസഫ് 
എന്നയാൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതും ആയതിൽ വൈത്തിരി 
തഹശീൽദാർ സൂചന (2) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള 
തുമാണ്. 


ടി റിപ്പോർട്ടിൽ വെള്ളരിമല വില്ലേജിൽ റീസർവെ നമ്പർ 
142 / 8 ഭൂമി ശ്രീ . യൂസഫ് എന്നയാൾ നികുതി അടച്ച് 

കൈവശം വച്ചുവരുന്നതും നിലവിൽ ന്യായവില നിശ്ചയിച്ചിട്ടില്ലാ 
ത്തതാണെന്നും ടി ഭൂമിക്ക് സമീപത്ത് സ്ഥിതിചെയ്യുന്ന റോഡ് 
സൗക ര്യ മില്ലാത്ത റീ . സ . 142 / 7 , 142 / 09 എന്നീ സർവ്വ 
നമ്പരുകളിലെ ഭൂമിക്ക് ആർ ഒന്നിന് 9, 880 ആണ് 
ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതെന്നും അപേക്ഷയിൽ പറയുന്ന 
ഭൂമിക്ക് റോഡ് സൗക ര്യ മുള്ള തി നാൽ ടി ഭൂമിയുടെ 
സമീപത്തുള്ള റോഡ് സൗകര്യമില്ലാത്ത ഭൂമിക്ക് നിശ്ചയിച്ച 
ന്യായവിലയുടെ 20 % വില വർദ്ധിപ്പിച്ച് റീ . സ . 142 /8 - ൽപ്പെട്ട 
ഭൂമിക്ക് ആർ ഒന്നിന് 11,856 (പതിനൊന്നായിരത്തി എണ്ണൂറ്റി 
അമ്പത്തിആറ് രൂപ മാത്രം) നിരക്കിൽ ന്യായവില നിർണ്ണയിക്കു 
ന്നതാണെന്നും ടി ഭൂമി " Garden land with road access 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന് സൂചന (4) 
പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ വൈത്തിരി 
തഹശീൽദാർ നിശ്ചയിച്ച വിലയോട് യോജിക്കുന്നതായി സൂചന 
(3) പ്രകാരം കൽപ്പറ്റ സബ് രജിസ്ട്രാറും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


- മേൽ സാഹചര്യത്തിൽ വൈത്തിരി താലൂക്ക്, വെള്ളരിമല 
വില്ലേജിൽ ബ്ലോക്ക് 32 - ൽ റീ സർവെ 142/ 8 - ൽപ്പെട്ട ഭൂമിക്ക് 
ആർ ഒന്നിന് 11,856 വില നിശ്ചയിച്ചുകൊണ്ടും " Garden land 
with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും 
ഇതിനാൽ ഉത്തരവാകുന്നു . 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
മാനന്തവാടി. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


